Government of Kerala 
കേരള സർക്കാർ 

2010 


Reg . No. രജി. നമ്പർ 
KL/ TV ( N )/12/ 2009 -2011 


GOVERNMENT 


KEL 


VMENT OF 
न्याव अवत 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


Vol. IV | 
വാല്യം 55 | 


THIRUVANANTHAPURAM, TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


6th April 2010 
2010 ഏപ്രിൽ 6 
16th Chaithra 1932 
| 1932 ചൈതം16 


No . 

| | 14 
നമ്പർ 


PART III 


Irrigation Department 


ലഘദർഘാസ് പരസ്യം 

നിരതദ്രവ്യം രൂപ 28,650. 
നമ്പർ എച്ച്. ഡി. 1579/ 95 (a). 

2010 മാർച്ച് 20. ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 1,800 + വാറ്റ്. 
കൊല്ലം ജലസേചന വിഭാഗം എക്സിക്യൂട്ടീവ്എഞ്ചിനീയർ 

പ്രവർത്തി തീർക്കേണ്ട കാലാവധി - 4 മാസം. 
കേരള ഗവർണ്ണർക്കുവേണ്ടി താഴെ പറയുന്ന പ്രവൃത്തിയ്ക്ക് 

ദർഘാസ് ഫോറവും മറ്റ് വിശദവിവരങ്ങളും 19- 4 - 2010 
കേരള ജലസേചന പൊതുമരാമത്ത് വകുപ്പിൽ എ , ബി, സി., 

വൈകുന്നേരം 4 മണിവരെ കൊല്ലം ജലസേചന വിഭാഗം 
ക്ളാസ്സുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അംഗീകൃത കരാറുകാർ 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ നിന്നും 
നില വിലുള്ള സർക്കാർ ഉത്ത ര വു കൾക്ക് വിധേ യ മായി 

ലഭിക്കുന്നതാണ്. കേരള ജലസേചന/ റിവർ മാനേജ്മെന്റ് ഫണ്ട് 
യോഗ്യ ത യുള്ള അംഗീ ക ത തൊഴിലാളി സഹ ക രണ 

ഉപ യോ ഗിച്ച് നട പ്പി ലാ ക്കുന്ന പ്രവൃ ത്തി ക ളു ടെ 
സംഘ ങ്ങ ൾ എന്നി വ രിൽ നിന്നും മത്സരസ്വഭാ വമുള്ള 

ദർഘാസുകളെ സംബന്ധിച്ചുള്ള എല്ലാ വ്യവസ്ഥകളും ഇതിനും 
ദർ ഘാ സു കൾ ക്ഷണിച്ചു കൊ ള്ളു ന്നു . മേൽപ്പറഞ്ഞ 

ബാധകമായിരിക്കും. ദർഘാസുകളിൽ പങ്കെടുക്കുന്ന ലേബർ 
ദർ ഘാ സു കൾ 22 - 4 - 2010 വൈകുന്നേരം 4 മണിവരെ 
രജി ട്രേഡ് തപാലിൽ സ്വീകരിക്കുന്നതും അന്നേ ദിവസം 

കോൺട്രാക്ട് സഹകരണ സംഘങ്ങൾ ജോയിന്റ് രജിസ്ട്രാർ 
വൈകുന്നേരം 4. 30 - ന് ഹാജരായിട്ടുള്ള കരാറു കാ രുടെ 

നൽകുന്ന നട പ്പു വർഷത്തെ യോഗ്യതാ സർട്ടിഫിക്കറ്റും 
സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ തുറക്കുന്നതുമാണ്. കൊറിയർവഴി 

-- ഏറ്റെടുത്തിട്ടുള്ള ജോലികളുടെ ആകെ തുക കാണിക്കുന്ന 
അയയ്ക്കുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല . കൂടാതെ 

അസിസ്റ്റന്റ് രജിസ്ട്രാറിന്റെ (ജനറൽ) മേലൊപ്പോടുകൂടിയ 
തപാൽ വകുപ്പ് മുഖാന്തിരം ഉണ്ടാകുന്ന കാലതാമസത്തിന് 

- സർട്ടിഫിക്കറ്റും ദർഘാ സിനോടൊപ്പം സമർപ്പിക്കേണ്ടതും 
ഡിപ്പാർട്ട്മെന്റ് ഉത്തരവാദികളല്ല . നിശ്ചിത ദിവസം അവധിയാ 

ദർഘാസിൽ പങ്കെടുക്കുന്ന അംഗീകൃത കരാറുകാരും സഹകരണ 
കുന്നപക്ഷം തൊട്ടടുത്ത പ്രവൃത്തി ദിവസം നിശ്ചിത സമയങ്ങ 

സംഘങ്ങളും പ്രഥമ കരാർ 100 രൂപ വിലയുള്ള മുദ്രപ്പത്ര 
ളിൽ ദർഘാസുകൾ സ്വീകരിക്കുന്നതും തുറക്കുന്നതുമാണ്. 

ത്തിലും ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതുമാണ്. ദർഘാസ് 

ഉപ്പിക്കുന്നതിനുള്ള കാലാവധി 4 മാസമാണ്. ടി പ്രവൃത്തികൾക്ക് 
ദർഘാസ് നമ്പരും പ്രവർത്തിയുടെ പേരും അടങ്കൽ 

എസ്റ്റിമേറ്റ് നിരക്കിനേക്കാൾ അധിക നിരക്ക് അനുവദനീയമല്ല . 
തുകയും 10 / 2009 - 10 - ആർ. എം . എഫ്. - ആദിച്ച ന ലൂർ 
ഗ്രാമ പഞ്ചായത്തിലെ നാലാം വാർഡിൽ ഇത്തിക്കര വലിയ 
വാനിലത്തോട്ടത്തിന് സമീപം ഇത്തിക്കരയാറിന്റെ വലതു 

- എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ( ഒപ്പ്) 
കരയുടെ സംരക്ഷണം (പുനർ ദർഘാസ്) - രൂപ 11.45 ലക്ഷം. കാര്യാലയം, കൊല്ലം. എക്സിക്യൂട്ടീവ്എഞ്ചിനീയർ. 


6th APRIL 2010 ] 


IRRIGATION DEPARTMENT 


194 


ദർഘാസ് പരസ്യം 


ക്വട്ടേഷൻ പരസ്യം 


നമ്പർ ഡി. ബി.3 / 2009. 

2010 മാർച്ച് 20. നമ്പർ ഡി . ബി .3 / 2009. 

2010 മാർച്ച് 22. 
-- കേരള ഗവർണ്ണർക്കു വേണ്ടി ആലപ്പുഴ ജല സേചന 

കേരള ഗവർണ്ണർക്കു വേണ്ടി ആലപ്പുഴ ജല സേചന 
വകുപ്പ് എക്സിക ട്ടീവ് എഞ്ചി നീ യർ താഴെപ്പറയുന്ന 

വകുപ്പ് എക് സിക ട്ടീവ് എഞ്ചി നീ യർ താഴെപ്പറയുന്ന 

പ്രവൃത്തിക്ക് 19 - 4 - 2010 - ന് വൈകുന്നേരം 3 .30 മണിവരെ 
പ്രവൃത്തിക്ക് 19 - 4 - 2010 - ന് വൈകുന്നേരം 3.30 മണിവരെ 

യോഗ്യതയുള്ള കരാറുകാരിൽ നിന്നും പ്രവൃത്തിയുടെ പേരു 
നിശ്ചിത യോഗ്യതയുള്ള രജിസ്റ്റർ ചെയ്തിട്ടുള്ള കരാറുകാർ 

വിവരം പ്രത്യേകം രേഖ പ്പെ ടുത്തി മുദ്രവച്ചിട്ടുള്ള 
നിലവിലുള്ളഉത്തരവുകൾക്ക് വിധേയമായി യോഗ്യതയുള്ള കവറുകളിൽ മത്സരസ്വഭാവമുള്ള ക്വട്ടേഷനുകൾ ക്ഷണിച്ചു 
അംഗീകൃത തൊഴിലാളി സഹകരണ സംഘങ്ങൾ എന്നിവ രിൽ കൊള്ളുന്നു . അന്നേദിവസം വൈകുന്നേരം 4 മണിക്ക് താഴെ 
നിന്നും പവ്യത്തിയുടെ പേരു വി വരം രേഖ പ്പെ ടുത്തി ഒപ്പിട്ടിരിക്കുന്ന ഓഫീസറോഅദ്ദേഹം അധികാരപ്പെടുത്തിയിരി 
മുദ്രവച്ചിട്ടുള്ള കവറുകളിൽ മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ 

ക്കുന്ന ഉദ്യോ ഗസ്ഥനോ ഹാജരുള്ള കരാ റു കാ രു ടെ 
രജിസ്റ്റേർഡ് തപാൽ മുഖേന ക്ഷണിച്ചുകൊള്ളുന്നു . കൊറിയർ 

സാന്നിദ്ധ്യത്തിൽ ക്വട്ടേഷനുകൾ തുറക്കുന്നതാണ്. 
സർവ്വീസ് മുഖാന്തിരം ലഭിക്കുന്ന ദർഘാസുകൾ - പ്രവൃത്തിയുടെ പേരും ഉദ്ദേശ അടങ്കൽ തുകയും 
സ്വീകരിക്കുന്നതല്ല. തപാൽ വകുപ്പുമൂലമുണ്ടാകാവുന്ന കായംകുളം മുനിസിപ്പാലിറ്റിയിൽ കാരിത്തലയ്ക്കൽ പാലത്തിന്റെ 
കാലതാമസത്തിന് ഈ കാര്യാലയം യാതൊരു കാരണവശാലും 

താഴ്ഭാഗത്ത് മലയൻ കനാലിന്റെ ഇടതുകരയുടെ സംരക്ഷണ 
ഉത്തരവാദികളായിരിക്കുന്നതല്ല . അന്നേദിവസം വൈകുന്നേരം 4 

പണികൾ - രൂപ 5 ലക്ഷം. 
മണിക്ക് താഴെ ഒപ്പിട്ടിരിക്കുന്ന ഓഫീസറോഅദ്ദേഹം അധികാര 

ക്വട്ടേഷൻ ഷെഡ്യൂളുകൾ 19 - 4 - 2010 -ാം തീയതി ഉച്ചയ്ക്ക് 
പ്പെടുത്തിയിരിക്കുന്ന ഉദ്യോഗസ്ഥനോ ഹാജരുള്ള കരാറുകാരുടെ 1 മണിവരെ ലഭിക്കുന്നതാണ്. ക്വട്ടേഷനുകൾ സംബന്ധിച്ച് 
സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ തുറക്കുന്നതാണ്. അന്നേ - നില വിലുള്ള ചട്ട ങ്ങളും വ്യവ സ്ഥ ക ളും ഈ 
ദിവസം അവധിയായാൽ അടുത്ത ദിവസം ദർഘാസുകൾ 

ക്വട്ടേഷനും ബാധകമാണ്. 
സ്വീകരിക്കുന്നതും തുറക്കുന്നതുമായിരിക്കും. മറ്റു നിബന്ധന 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 

( ഒപ്പ്) 
കൾക്ക് മാറ്റമില്ല . 

കാര്യാലയം, ജലസേചന വിഭാഗം, എക്സിക്യൂട്ടീവ് 
- ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ പേരും ഉദ് ദേശ ആലപ്പുഴ. 

എഞ്ചിനീയർ. 
അടങ്കൽ തുകയും 75/ ഇഇ / 2009 -10 - ഉൾനാടൻ ജലഗതാഗതം 
തലവടി പഞ്ചായത്തിൽ തലവടി പഞ്ചായത്ത് എം . പി . പാലം 
മുതൽ പടി ഞഞ്ഞാ റോട്ട് വട ക്കേ ക ര യിലും ചെറു ശ്ശേ രി 

ദർഘാസ് പരസ്യം 
പടിയുടെ തെക്കെകരയിലും തലവടിയാറിന്റെ തീരസംരക്ഷണ 

നമ്പർ ഡി . 1- 75/ 2004. 

- 2010 മാർച്ച് 20. 
പണികൾ - രൂപ 15 ലക്ഷം. 

- കേരള ഗവർണ്ണർക്കുവേണ്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
നിരതദ്രവ്യം രൂപ 37,500. 

എം . വി . ഐ . പി . ഡിവിഷൻ നമ്പർ- 2 കൂത്താട്ടുകുളം താഴെ 
ദർഘാസ് പ്രമാണത്തിന്റെ വില - രൂപ 2, 300 + വാററ്. 

പറയുന്ന പ്രവൃത്തികൾക്ക് വേണ്ടി കേരള ജലവിഭവ | പൊതു 

മ രാ മത്ത് വകുപ്പിലെ രജി സ ഷ നു ഉള്ള അംഗീകൃത 
കരാറുകാരുടെ യോഗ്യത സി മുതൽ മുകളിലോട്ട്. 

കരാറുകാരിൽ നിന്നും മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ 

പ്രവൃത്തിയുടെ പേര് ആലേഖനം ചെയ്ത് മുദ്രവച്ച കവറുക 
പ്രവർത്തി തീർക്കേണ്ട കാലാവധി 3 മാസം. 

ളിൽ ക്ഷണിച്ചുകൊളളുന്നു . ദർഘാസുകൾ രജിസ്ട്രേഡ് 
ദർഘാസ് പ്രമാണങ്ങളും മറ്റും താഴെ ഒപ്പിട്ടിരിക്കുന്ന തപാലിൽമാത്രം സ്വീകരിക്കുന്നതും ( കൊറിയർ സ്വീകരിക്കുന്ന 
ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽ നിന്നും ദർഘാസ് തീയതിക്ക് 

തല്ല.) താഴെ കൊടുത്തിരിക്കുന്ന നിശ്ചിത തീയതിയിൽ 
7 ദിവസം മുമ്പ് എല്ലാ പ്രവൃത്തി ദിനങ്ങളിലും ദർഘാസ് 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന 

ഉദ്യോഗസ്ഥനോഅപ്പോൾ ഹാജരുള്ള കരാറുകാരുടെ സാന്നി 
സ്വീക രിക്കുന്ന അവ സാന തീയ തിക്ക് 6 ദിവസം മുമ്പ്, 

ദ്ധ്യത്തിൽ തുറക്കുന്നതുമാകുന്നു . തപാലിൽ വരുന്ന കാലതാമ 
അതായത് 13 - 4- 2010 - ന് വൈകുന്നേരം 4 മണി വരെ ലഭിക്കു 

സ ത്തിന് കരാറു കാർ മാത്രം ഉത്ത ര വാ ദി യാ യി രിക്കും. 
ന്നതാണ്. നിശ്ചിത വില ( മടക്കിക്കൊടുക്കുന്നതല്ല ) രൊക്കം 

ഏതെങ്കിലും കാരണവശാൽ ദർഘാസ് വിൽക്കുന്ന അവസാന 
പണ മാ യോ മണി യോർ ഡ റായോ രേഖാമൂലം അടച്ച് ദിവസമോ തുറക്കുന്ന ദിവസമോ അവധിയാകുകയാണെങ്കിൽ 
അപേക്ഷിച്ചാൽ ദർഘാസുകൾ ലഭിക്കുന്നതാണ്. ദർഘാസുകൾ അടുത്ത പ്രവർത്തി ദിവസം താഴെ സൂചിപ്പിച്ചിട്ടുള്ള സമയം 

കൈമാറ്റം ചെയ്യുവാൻ പാടുള്ളതല്ല . ദർഘാസ് ഉറപ്പിക്കുന്നതി വരെ ദർഘാ സു കൾ വിൽക്കുന്നതും സ്വീക രിക്കു ന്നതും 
നുള്ള കാലാവധി 4 മാസം ആകുന്നു . തൊഴിലാളി സഹകരണ 

തുറക്കുന്നതുമായിരിക്കും. 
സംഘങ്ങൾ തങ്ങളുടെ യോഗ്യതയെ സംബന്ധിച്ചും പ്രസ്തുത 

ദർഘാസ് നമ്പരും 

നിരത് 
സഹകരണ സംഘങ്ങൾക്ക് നില വിലുള്ള പ്രവൃത്തികളെ 

പ്രവൃത്തിയുടെ പേരും 

ദ്രവ്യം 

നമ്പർ 
സംബന്ധിച്ചും രജിസ്ട്രാറുടെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേ 

അടങ്കൽ തുകയും 

രൂപ് 
ണ്ട താണ്. ദർഘാസുകൾ സംബന്ധിച്ച് പൊതുമരാമത്ത്, 

| ( 2 ) 
ഇറിഗേഷൻ എന്നീ വകുപ്പുകളിൽ നിലവിലുള്ള ചട്ടങ്ങളും 

19 / ഇഇ - 2/ 2009 - 10 / എം . വി. ഐ . പി : - പാലക്കുഴ 
വ്യവസ്ഥകളും ഈ ദർഘാസിനും ബാധകമാണ്. 

ഡിസ്ട്രിബ്യൂട്ടറി ലിഫ്റ്റിനുശേഷമുള്ള സബ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 

- ( ഒപ്പ്) 

വെല്ലിലേക്കുള്ള പ്രവേശന മാർഗ്ഗത്തിന്റെയും 
കാര്യാലയം, ജലസേചന വിഭാഗം, 

എക്സിക്യൂട്ടീവ് 

ഡയിനേജ് സംവിധാനത്തിന്റെയും നിർമ്മാണം - 
ആലപ്പുഴ. 

37 , 500 
രൂപ 15 ,00,000 
എഞ്ചിനീയർ. 


കമ 


6th APRIL 2010] 


IRRIGATION DEPARTMENT 


195 


- ( 1) (2) 

(3 ) 
2 20 / ഇഇ -2/ 2009-10 / എം . വി . ഐ . പി . - മാറിക 

ഡിസ്ട്രിബ്യൂട്ടറിയുടെ ചെ . 405 മീ . ഭാഗത്തെ 
നീർപ്പാലത്തിന്റെ അബട്ട്മെന്റിന്റെ സംരക്ഷണ 
വേല - രൂപ 5, 00, 000 

12 , 500 
3 21/ഇഇ- 2/2009- 10 / എം . വി . ഐ . പി . – മാറിക 

ഡിസ്ട്രിബട്ടറിയുടെ ചെ . 900 മീറ്ററിലെ 
്ളൂയിസ് നിർമ്മാണവും ജലവിതരണ 
സംവിധാനമൊരുക്കലും രൂപ 3, 00,000 

7 , 500 
- 22/ ഇഇ -2/2009 - 10 / എം. വി. ഐ . പി. - കുറവിലങ്ങാട് 

ഡിസ്ട്രിബ്യൂട്ടറിയുടെ ചെ . 4350 മീറ്ററിൽ നടപ്പാലം 
നിർമ്മാണവും തോടിന്റെ പുനരുദ്ധാരണവും - 
രൂപ 5,25,000 

13 , 150 
5 23 / ഇഇ -2 /2009 -10 / എം . വി . ഐ . പി - കുറവിലങ്ങാട് 

ഡിസ്ട്രിബ്യൂട്ടറിയുടെ ചെ . 6625 മീറ്ററിനും 
6950 മീറ്ററിനും ഇടയിൽ കനാലിന്റെ സംരക്ഷണ 
ഭിത്തിയുടെ നിർമ്മാണം - രൂപ 10,00, 000 | 25,000 
24/ ഇ -2 /2009- 10 / എം. വി. ഐ . പി. -കൂത്താട്ടുകുളം 
ഡിവിഷന് ആവശ്യമായ ഡിപ്പാർട്ട്മെന്റിൽ 
മെറ്റീരിയൽസ് ഡിവിഷണൽ സ്റ്റോറിലേക്ക് 
എത്തിക്കുന്ന വേല - രൂപ 6, 00, 000 

15 ,000 
25 / ഇഇ - 2/ 2009- 10 / എം . വി . ഐ . പി . - കടപൂർ 
ഡിസ്ട്രിബ്യൂട്ടറിയുടെ ചെ . 6065 മീറ്ററിലും 
6700 മീറ്ററിലും മണ്ണിടിച്ചിൽ തടയുന്നതിനുള്ള 
പാർശ്വ സംര ക്ഷ ണ വേലകളും സ്റ്റെപ്പ് 
നിർമ്മാണവും - രൂപ 14,00,000 

35, 000 


- ദർഘാസ് പ്രമാണങ്ങൾ മേൽപ്പറഞ്ഞ അംഗീകൃത കരാറു 
കാർക്ക് മാത്രം ലഭി ക്കു ന്ന തും അ വ അ ന്വ്യോന്യം 

കൈമാറുവാൻ പാടില്ലാത്തതുമാകുന്നു . ദർഘാസ് ഫോറത്തിൽ 
രേഖപ്പെടുത്തുന്ന നിരക്ക് രണ്ട് ദശാംശ സംഖ്യ യിലേക്ക് 
നിജപ്പെടുത്തേണ്ടതാണ്. ഈ പ്രവർത്തികൾക്ക് ദർഘാസ് 
സമർപ്പിക്കുമ്പോൾ 100 രൂപ മുദ്രപ്പത്രത്തിൽ ഒരു പ്രാരംഭ 
കരാർകൂടി വയ് ക്കേ ണ്ട താ കു ന്നു . നിര ത ദ വ്യം 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ പേരിൽ വാങ്ങിയ നിശ്ചിത 
തുകയ്ക്കുള്ളതും അദ്ദേഹത്തിന് മാറത്തക്കവിധം പണയപ്പെടുത്തി 
അധികാരപ്പെടുത്തിയിട്ടുള്ളതും ആയിരിക്കണം. പ്രാഥമിക ഉടമ്പടി 
അടക്കം ചെയ്തിട്ടി ല്ലാ ത്തതും എക് സി ക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ പേരിൽ വാങ്ങിയതോ എക്സികട്ടീവ് 
എഞ്ചി നീ യ റുടെ പേരിൽ പണ യ പ്പെടു ത്തി യതോ ആയ 
മതിയായ തുകയ്ക്കുള്ള നിരതദ്രവ്യം കെട്ടിവയ്ക്കാത്തതുമായ 
ദർഘാസുകൾ നിരസിക്കുന്നതുമാണ്. ദർഘാസുകൾ സമർപ്പിക്കു 
ന്നതോടൊപ്പം തന്നെ പൂരിപ്പിച്ച ദർഘാസിന്റെ ഒരു പകർപ് 
ചീഫ് എഞ്ചിനീയർ, പ്രോജക്ട്- 2, തിരുവനന്തപുരത്തിനും 
അയയ്ക്കേണ്ടതാണ്. ( Letter No . 16857/ MP1 /2009 / WRD dated 
10 -7-2009). 

കേരള നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയിലേക്ക് 
ബിൽ തുകയുടെ ഒരു ശതമാനം അംശാദായമായി ബില്ലിൽ 
നിന്നും പിടിക്കുന്നതും നിധിയിലേക്ക് അടയ്ക്കുന്നതുമാണ്. 
നിയമാനുസൃതമായ സെയിൽടാക്സ്/ വാറ്റ് ഓരോ ബില്ലിൽ 
നിന്നും പിടിക്കുന്നതിനും ആയവ സെയിൽടാക്സ് അധികാരി 
കൾക്കു കെ മാ റു ന്ന തു മാ ണ് . ഗവൺ മെന്റ് ഓർഡർ 
നമ്പർ 84 / 97 /PW & T , തീയതി 19 - 8 - 1997 - 9 ഗവൺമെന്റ് 
ഓർഡർ 137/ 98 /PWD , തീയതി 21- 2 - 1998 - പ്രകാരം പറഞ്ഞി 
ട്ടുള്ള പെർഫോമൻസ് ഗ്യാരണ്ടി തുടങ്ങിയ വ്യവസ്ഥകളും 
കേരള പൊതുമരാമത്ത് ജലവിഭവ വകുപ്പിലെ ദർഘാസുകളെ 
സംബന്ധിച്ച് നിലവിലുള്ളമറ്റെല്ലാ വ്യവസ്ഥകളും ഇതിനും 
ബാധകമാണ്. 


- ദർഘാസ് പ്രമാണത്തിന്റെ വില കമനമ്പർ 1- ന് രൂപ 
2,300 + വാറ്റ്, ക്രമനമ്പർ 2 - ന് രൂപ 1,000 + വാറ്റ്, ക്രമനമ്പർ 3 - ന് 
രൂപ 600 + വാറ്റ്, കമനമ്പർ 4 - ന് രൂപ 1,100 + വാറ്റ്, ക്രമനമ്പർ 
5 - ന് രൂപ 2,000 + വാറ്റ്, കമനമ്പർ 6 - ന് രൂപ 1,200 + വാറ്റ്, 
ക്രമ നമ്പർ 7 - ന് രൂപ 2, 100 + വാറ്റ്. 


ദർഘാസ് ഫോറങ്ങൾ വിൽക്കുന്ന തീയ തിയും 
സമ യവും - 19 - 4 - 2010 മുതൽ 20 - 4 - 2010 വൈകു ന്നേരം 
3 മണിവരെ. 


എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
എം . വി. ഐ . വി. ഡിവിഷൻ 
നമ്പർ-2 , കൂത്താട്ടുകുളം. 


( ഒപ്പ്) 
എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ. 


- ദർഘാസ് രജി ട്രേഡ് തപാലിൽ ഈ ഓഫീസിൽ 
ലഭിക്കേണ്ട അവസാന തീയതിയും സമയവും, - 23 - 4 - 2010 
വൈകുന്നേരം 3 മണിവരെ. 


ദർഘാസ് പരസ്യം 


ദർഘാസ് ഫോറം തുറക്കുന്ന അവസാന തീയതിയും നമ്പർ ഡിബി- 150 / 2009. 

2010 മാർച്ച് 15 . 
സമയവും 23 - 4- 2010 വൈകുന്നേരം 3.30 മണിവരെ. 

-- കേരള ഗവർണ്ണർക്കുവേണ്ടി ആലുവ പെരിയാർവാലി 
കരാറുകാരന്റെ വിഭാഗം ക്രമനമ്പർ 3 - ന് " ഡി ക്ലാസ്സും 

ഇറിഗേഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ 
അതിനുമുകളിലും, മറ്റുള്ളവയ്ക്കു് " സി ക്ലാസ്സും അതിനു 

പറയുന്ന പ്രവൃത്തിക്കു വേണ്ടി നിശ്ചിത യോഗ്യ ത യുള്ള 
മുകളിലും. 

അംഗീകൃത കരാ റു കാ രിൽനിന്നും മത്സരസ്വഭാ വ മുള്ള 
- പ്രവൃത്തി തീർക്കേണ്ട കാലാവധി - കമനമ്പർ 1, 5, 7 

ദർഘാസുകൾ പ്രവൃത്തിയുടെ പേര് ആലേഖനം ചെയ്തിട്ടുള്ള 
ഇവയ്ക്ക് 6 മാസം, ക്രമനമ്പർ 2, 3, 4 ഇവയ്ക്ക് 3 മാസം, 

മുദ്രവച്ച കവറുകളിൽ 19-4- 2010- ന് വൈകുന്നേരം 4 മണിവരെ 
ക്രമനമ്പർ 6 - ന് 2011 മാർച്ചുവരെയോ പുതിയ സംവിധാനം 

ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന 
ഉണ്ടാകുന്നതുവരെയോ ഏതാണോ അവസാനം അതുവരെ. 

തീയതി അവധിയാണെങ്കിൽ അതിനടുത്ത പ്രവർത്തിദിവസം 

ദർഘാ സു കൾ സ്വീക രി ക്കു ന്ന താ ണ് . അന്നേദി വ സം 
ദർഘാസ് പ്രമാ ണ ങ്ങളും മറ്റു വിവരങ്ങളും താഴെ - വൈകുന്നേരം 4. 30 - ന് അ സി സ്റ്റന്റ് എക് സി ക ട്ടീവ് 
ഒപ്പുവച്ച ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽനിന്നും ദർഘാസ് എഞ്ചിനീയറോ അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ 
പ്രമാണത്തിന്റെ വില രൊക്കം പണമായി അടച്ച് രേഖാമൂലം ഹാജരുള്ള കാരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ 
ആവശ്യപ്പെട്ടാൽ ലഭിക്കുന്നതാണ്. 

തുറക്കുന്നതാണ്. 


രൂപ് 


6th APRIL 2010 ] 


IRRIGATION DEPARTMENT 


196 


ലേല പരസ്യം 


- ദർ ഘാസ് നമ്പരും പ്രവൃത്തിയുടെ പേരും അടങ്കൽ 
തുകയും 1/എഇഇ4 /2010 -11 - പി. വി. ഐ . പി. കാരോത്തുകുടി 
ആശു പ്രതിക്ക് സമീപംമുള്ള വി . റ്റി .യുടെ സംരക്ഷ ണം 
രൂപ 30, 000. 


നിരതദ്രവ്യം രൂപ 750 . 


ദർഘാസ് പ്രമാണങ്ങളുടെ വില - രൂപ 300 + വാറ്റ് 4 %. 


പ്രവർത്തി ചെയ്തുതീർക്കേണ്ട കാലാവധി 2 മാസം. 


നമ്പർ ഡബ3- 154/ 2009. 

2010 മാർച്ച് 12. 
- ചാലക്കുടി ഇടമലയാർ ഇറിഗേഷൻ സബ് ഡിവിഷൻ 
നമ്പർ- II , അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
ഓഫീസിന്റെ അധികാരപരിധിയിലുള്ളതും ഇടതുകര കനാൽ 
L . B . M .Cയിൽ താഴെ കൊടു ത്തി രി ക്കുന്ന വ്യക്ഷ ങ്ങ ൾ 
2010 ഏപ്രിൽ 19 -ാം തീയതി രാവിലെ 11 മണിക്ക് ചിറങ്ങര 
അസിസ്റ്റന്റ് എഞ്ചിനീയർ, കൊരട്ടി സെക്ഷൻ ഓഫീസിൽവച്ച് 
പര സ്യ മായി ലേലം നട ത്തു ന്ന താ ണ് . ലേല ത്തിൽ 
പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ലേല സ്ഥലത്തും സമയത്തും 
ഹാജരാകേണ്ടതും നിരതദ്രവ്യം കെട്ടിവയ്ക്കേണ്ടതുമാണ്. 

- ലേ വ സ് തു വും സ്ഥലവും - ഇടതുകര കനാൽ 
L . B . M. C - യിൽ ചെ . 11 / 300 മുതൽ 11/ 500 കി . മീ .ലുള്ള 
18 അക്വാഷ്യയും 3 മാവും 1 കശുമാവും. 


ദർഘാസ് പ്രമാണങ്ങളും മറ്റ് വിശദവിവരങ്ങളും താഴെ 
ഒപ്പു വച്ചിട്ടുള്ള ഉദ്യോഗസ്ഥന്റെ കാര്യാല യ ത്തിൽനിന്നും 
ദർഘാസുകൾ സ്വീകരിക്കുന്ന ദിവസത്തിന് ഏഴുദിവസം മുൻപ് 
മുതൽ അന്നേദിവസം ഉച്ചയ്ക്ക് 1 മണിവരെ ലഭിക്കുന്നതാണ്. 
ദർഘാസ് പ്രമാണങ്ങളുടെ വില രൊക്കം പണമായോ 
മണിയോർഡറായോ അടച്ച് രേഖാമൂലം ആവശ്യപ്പെട്ടാൽ 
ലഭിക്കുന്നതാണ്. ദർഘാസ് ഫോറങ്ങൾ കൈമാറ്റം ചെയ്യാൻ 
പാടുള്ള ത ല്ല . നിശ്ചിത സമ യ ത്തി നു ശേഷം ലഭിക്കുന്ന 
ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. 


- കേരള പൊതുമരാമത്ത്/ ജല വി ഭവ വകുപ്പിലെ 
ദർഘാസുകളെ സംബന്ധിക്കുന്ന എല്ലാ വ്യവസ്ഥകളും ഇതിനും 
ബാധകമായിരിക്കും. ദർഘാസിനോടൊപ്പം നിർദ്ദേശിച്ചിട്ടുള്ള 
നിരതദ്രവ്യം, ആലുവ പെരിയാർവാലി ഇറിഗേഷൻ പ്രോജക്ട് 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് മാറ്റാവുന്ന 
വിധത്തിൽ സ്റ്റാമ്പൊട്ടിച്ച് മേലൊപ്പിട്ട് ദർഘാസിനോടൊപ്പം 
സമർപ്പിക്കേണ്ടതാണ്. കൂടാതെ 50 രൂപയുടെമുദ്രപ്പത്രത്തിൽ 
ഒരു പാഥ മിക കരാർപത്രം ദർഘാസിനോ ടൊപ്പം 
സമർപ്പിക്കേണ്ടതാണ്. 1990 - ലെ കെട്ടിട നിർമ്മാണ തൊഴിലാളി 
ക്ഷേമനിധി നിയമം ഈ ജോലിക്കും ബാധകമായിരിക്കും. 


സർവേ റിപ്പോർട്ട് നമ്പർ - സർവേ നമ്പർ- 4 / 2009 - 10 , 
2002, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ IIP ഡിവിഷൻ നമ്പർ II, 
ചാലക്കുടി. 

നിരതദ്രവ്യം രൂപ 2,000. 

പ്രസ്തുത ലേലത്തിലേക്ക് മൽസരസ്വഭാവമുള്ള ക്വട്ടേഷനുകൾ 
അന്നേദിവസം രാവിലെ 10 മണിവരെ ചിറങ്ങര അസിസ്റ്റന്റ് 
എഞ്ചിനീയറുടെ ഓഫീസിൽ സ്വീകരിക്കുന്നതും 2010 ഏപ്രിൽ 
19 -ാം തീയതി ലേല ത്തിന് ശേഷം ക്വട്ടേ ഷ നു കൾ 
ലേല സ്ഥലത്തുവച്ച്തുറക്കുന്നതും ലേലത്തിലോ ക്വട്ടേഷനിലോ 
കൂടുതൽ തുക വാഗ്ദാനം ചെയ്യുന്നയാളുടെ പേർക്ക് ലേലം 
ഉറപ്പിക്കു ന്ന തു മാ ണ്. ക്വട്ടേഷ നു കൾ സമർപ്പിക്കു മ്പോൾ 
നിരതദ്രവ്യം അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ പേർക്ക് ഡിമാന്റ് 
ഡാഫ്റ്റ് ആയിട്ടാണ് സമർപ്പിക്കേണ്ടത്. ലേലംകൊണ്ടയാൾ 
വാറ്റ് നികുതിയും വൗസേന നികുതിയും ( 57 ) അടക്കം 
മുഴുവൻ സംഖ്യയും അപ്പോൾത്തന്നെ കെട്ടിവയ്ക്കേണ്ടതാണ്. 
ലേലം സ്ഥിര പ്പെടു ത്തി യ തായി ഈ ഓഫീസിൽ നിന്നും 
രേഖാമൂലം അറിയിപ്പ് കിട്ടിയശേഷം ലേലംകൊണ്ട സാധനങ്ങൾ 
നീക്കം ചെയ്യേണ്ടതാണ്. ജലസേചന വകുപ്പിൽ നിലവിലുള്ള 
എല്ലാ ലേല നിബന്ധനകളും ഈ ലേലത്തിനും ബാധക 
മായിരിക്കും. 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
പെരിയാർവാലി ഇറിഗേഷൻ 
പ്രോജക്ട് സബ് ഡിവിഷൻ 
നമ്പർ- 4, ആലുവ. 


( ഒപ്പ്) 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 

എഞ്ചിനീയർ. 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
ഇറിഗേഷൻ സബ് ഡിവിഷൻ 
നമ്പർ-II, ചാലക്കുടി. 


( ഒപ്പ്) 
അസിസ്റ്റന്റ്എക്സിക്യൂട്ടീവ് 

എഞ്ചിനീയർ. 


